07-03-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളേ - സ്വയം ആത്മാവാണ്‌ പരസ്പരം സഹോദരങ്ങളാണ്‌ എന്ന്‌ 
മനസ്സിലാക്കി പരസ്പരം ആത്മീയ സ്നേഹം വെക്കു, സതോപ്രധാനമാകണമെങ്കില്‍ 
ആരുടേയും കുറവുകളെ കാണാതിരിക്കൂ. 


ചോദ്യം -എന്തിന്റെ ആധാരത്തിലാണ്‌ ബാബയില്‍ നിന്നു ഓരോ ചുവടിലും സമ്പത്തെടുക്കാന്‍ 
സാധിക്കുക ? 


ഉത്തരം -ബാബയില്‍ നിന്ന്‌ ഓരോ ചുവടിലും സമ്പത്തെടുക്കുന്നതിന്‌ ഓര്‍മ്മയുടെ യാത്രയില്‍ ഇരിക്കൂ. 
ഒരു ബാബയല്ലാതെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും മറക്കൂ. ഇന്നയാള്‍ ഇങ്ങിനെ ചെയ്യുന്നു, അവര്‍ 
ഇങ്ങിനേയാണ്‌.......ഈ കാര്യങ്ങളില്‍ സമയം പാഴാക്കാതിരിക്കൂ. ലക്ഷ്യസ്ഥാനം വളരെ ഉയര്‍ന്നതാണ്‌ 
അതിനാല്‍ സദാ സതോപ്രധാനമാകുന്നതിനുള്ള ലക്ഷ്യം വെക്കൂ. ബാബയുടെ സ്നേഹത്തില്‍ 
പ്രകാശിച്ചുകൊണ്ടിരിക്കൂ, സ്വയം സൂക്ഷ്മ പരിശോധന ചെയ്യു എങ്കില്‍ മുഴുവന്‍ സമ്പത്തും എടുക്കാന്‍ 
സാധിക്കും. 


ഓംശാന്തി. ഇപ്പോള്‍ ഏത്‌ കുട്ടികളാണോ ഇവിടെ ഇരിക്കുന്നത്‌ അവര്‍ക്കറിയാം പരിധിയില്ലാത്ത അച്ഛന്‍ 
വീണ്ടും സതോപ്രധാനമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്‌, സ്വയം ആത്മാവാണ്‌ പരസ്പരം സഹോദരങ്ങളാണ്‌ 
എന്ന മുഖ്യമായ യുക്തിയാണ്‌ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്‌. നിങ്ങള്‍ പരസ്പരം വളരെ വളരെ 
ആത്മീയ സ്നേഹം ഉണ്ടാക്കേണ്ടതുണ്ട്‌ എന്ന മുഖ്യ ശിക്ഷണമാണ്‌ നല്‍കിക്കൊണ്ടിരിക്കുന്നത്‌. ആദ്യം 
നിങ്ങളങ്ങിനെ ആയിരുന്നു ഇപ്പോഴല്ല. മൂലവതനത്തില്‍ സ്നേഹത്തിന്റെ കാര്യമുണ്ടായിരുന്നില്ല. അതിനാല്‍ 
പരിധിയില്ലാത്ത അച്ഛന്‍ വന്ന്‌ ശിക്ഷണം നല്‍കുന്നു കുട്ടികളേ, ഇപ്പോള്‍ ചെയ്ത്‌ ചെയ്ത്‌ സമയം 
പൊയ്ക്കൊണ്ടിരിക്കുന്നു. ദിവസം, മാസം, വര്‍ഷം എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിങ്ങള്‍ ഈ ലക്ഷ്മീ 
നാരായണനായിരുന്നു എന്ന്‌ ബാബ പറഞ്ഞിട്ടുണ്ട്‌, ആരാണ്‌ നിങ്ങളെ ഇങ്ങിനെ ആക്കിയത്‌? ബാബ. 
നിങ്ങളെങ്ങിനെ താഴേയ്ക്കിറങ്ങി വന്നു എന്നും ബാബ പറഞ്ഞിട്ടുണ്ട്‌. മുകളില്‍ തുടങ്ങി താഴേയ്ക്കിറങ്ങി 
ഇറങ്ങി സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ ദിവസം പോയി, മാസം പോയി, വര്‍ഷം പോയി, സമയം 
പോയി. ആദ്യം നമ്മള്‍ സതോപ്രധാനമായിരുന്നു എന്ന്‌ നിങ്ങള്‍ക്കറിയാം. നമ്മുക്ക്‌ പരസ്പരം വളരെ 
സ്നേഹമുണ്ടായിരുന്നു എന്നും. ബാബ നമ്മള്‍ എല്ലാ സഹോദരര്‍ക്കും ശിക്ഷണം നല്‍കി, നിങ്ങള്‍ 
സഹോദരങ്ങള്‍ക്ക്‌ പരസ്പരം വളരെ സ്നേഹമുണ്ടാകണം. ഞാന്‍ നിങ്ങളുടെ അച്ഛനാണ്‌. എത്ര 
സ്‌നേഹത്തോടെ ഞാന്‍ നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളെ തമോപ്രധാനത്തില്‍ നിന്നും 
സതോപ്രധാനമാക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശ്യ ലക്ഷ്യം തന്നെ സതോപ്രധാനമാകുക എന്നതാണ്‌. 
എശ്രത്തോളം നമ്മള്‍ സതേോരപധാനമാകുന്നുവോ അത്രയും സന്തോഷമുണ്ടാകും എന്നും 
മനസ്സിലാക്കുന്നു. നമ്മള്‍ സതോപ്രധാനമായിരുന്നു. നമ്മള്‍ സഹോദരങ്ങള്‍ പരസ്പരം വളരെ 
സ്നേഹത്തോടെ വസിച്ചിരുന്നു. നമ്മള്‍ ദേവതകള്‍ പരസ്പരം വളരെ സ്നേഹത്തോടെ നടന്നിരുന്നു 
എന്ന്‌ ഇപ്പോള്‍ ബാബയിലൂടെ നമ്മള്‍ മനസ്സിലാക്കി. ഈ ദേവതമാര്‍ക്കും, സ്വര്‍ഗ്ഗത്തിനും വളരെ മഹിമയുണ്ട്‌. 
നിങ്ങളും സ്വര്‍ഗ്ഗത്തില്‍ വസിച്ചിരുന്നവരായിരുന്നു. പിന്നീട്‌ ഇപ്പോള്‍ ചെയ്ത്‌ ചെയ്ത്‌ താഴേക്കിറങ്ങിപ്പോയി. 
ഒന്നാം തീയുതിയില്‍ തുടങ്ങി ഇന്ന്‌ 5000 വര്‍ഷത്തില്‍ ബാക്കി കുറച്ച്‌ വര്‍ഷങ്ങളുണ്ട്‌. ആരംഭം മുതല്‍ 
നിങ്ങള്‍ എങ്ങിനേയുള്ള പാര്‍ട്ടഭിനയിച്ച്‌ വരുന്നു, ഇവയെല്ലാം ബുദ്ധിയിലുണ്ട്‌. ഇപ്പോള്‍ ദേഹാഭിമാനം 
കാരണം പരസ്പരം ആ സ്നേഹമില്ല. പരസ്പരം കുറവുകള്‍ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നയാള്‍ 
ഇങ്ങിനേയാണ്‌....... ദേഹീ അഭിമാനിയായിരുന്നപ്പോള്‍ ഇങ്ങിനെ ആരുടെ കുറവുകളേയും 
കണ്ടെത്തിയിരുന്നില്ല. പരസ്പരം വളരെ സ്നേഹമായിരുന്നു. ഇപ്പോള്‍ വീണ്ടും ആ അവസ്ഥ ധാരണ 
ചെയ്യണം. ഇവിടെ പരസ്പരം ആ ദൃഷ്ടിയിലൂടെ കാണുന്നതിനാല്‍ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്നു. 
വീണ്ടും ഈ വിഘ്നം എങ്ങിനെ ഉണ്ടായി? കുട്ടികളേ നിങ്ങള്‍ തന്നെയായിരുന്നു സതോപ്രധാന പൂജ്യദേവീ 
ദേവതമാര്‍ എന്നും ബാബ മനസ്സിലാക്കി ത്തരുന്നു. പിന്നീട്‌ പതുക്കെപ്പതുക്കെ താഴേക്കിറങ്ങി ഇറങ്ങി 
നിങ്ങള്‍ തമോപ്രധാനമാകുന്നു. നിങ്ങള്‍ എത്ര മധുരമായിരുന്നു. ഇപ്പോള്‍ വീണ്ടും അങ്ങിനെ മധുരമാകൂ. 
നിങ്ങള്‍ സുഖദായിയായിരുന്നു, ഇപ്പോള്‍ ദു:ഖദായിയായി മാറി. രാവണരാജ്യത്തില്‍ പരസ്പരം ദു:ഖം 
നല്‍കി കാമകറഠാരി ചലിപ്പിക്കുന്നു. സതോപ്രധാനമായിരുന്നപ്പോള്‍ കാമകഠാരി ചലിപ്പിച്ചിരുന്നില്ല. നിങ്ങളിലെ 
ഈ 5 വികാരങ്ങള്‍ എത്ര വലിയ ശത്രുവാണ്‌. ഇത്‌ വികാരീ ലോകമാണ്‌. ഏതിനേയാണ്‌ രാമരാജ്യം എന്ന്‌ 
പറയുന്നത്‌, ഏതിനേയാണ്‌ രാവണരാജ്യം എന്ന്‌ പറയുന്നത്‌ എന്നും നിങ്ങള്‍ക്കറിയാം. ഇപ്പോള്‍ സത്യയുഗം, 
ത്രേതാ, ദ്വാപരം എല്ലാം പൂര്‍ത്തിയായി. ഇനി കലിയുഗവും പൂര്‍ത്തിയാകാനുള്ളതാണ്‌. നിങ്ങളും 
സതോപ്രധാനത്തില്‍ നിന്ന്‌ തമോപ്രധാനമായിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ സന്തോഷവും പോയി. 


നിങ്ങളുടെ ആയുസ്സും ചെറുതായി. ഇപ്പോള്‍ ഞാന്‍ വന്നിരിക്കുന്നു. തീര്‍ച്ചയായും നിങ്ങളെ 
സതോപ്രധാനമാക്കും. നിങ്ങള്‍ തന്നേയാണ്‌ പതിതപാവനാ വരൂ എന്ന്‌ വിളിച്ചത്‌. 5000 വര്‍ഷത്തിന്‌ ശേഷം, 
സംഗമയുഗം വരുമ്പോള്‍ ഞാന്‍ വരുന്നു എന്ന്‌ ബാബ മനസ്സിലാക്കി ത്തരുന്നു. ഇപ്പോള്‍ നിങ്ങള്‍ സ്വയം 
ആത്മാവെന്ന്‌ മനസ്സിലാക്കി ബാബയെ ഓര്‍മ്മിക്കൂ. എത്രത്തോളം ഓര്‍മ്മിക്കുന്നുവോ അത്രയും കുറവുകള്‍ 
പുറത്ത്‌ പോയിക്കൊണ്ടിരിക്കും. നിങ്ങള്‍ സതോപ്രധാനമായിരുന്നപ്പോള്‍ നിങ്ങളില്‍ യാതൊരു വിധ 
ദുര്‍ബ്ബലതകളും ഉണ്ടായിരുന്നില്ല. നിങ്ങള്‍ സ്വയം ദേവീ ദേവീതമാര്‍ എന്ന്‌ വിളിച്ചിരുന്നു. ഇപ്പോള്‍ ആ 
ദുര്‍ബ്ബലതകളെ എങ്ങിനെ പുറത്ത്‌ കളയും? ആത്മാവില്‍ത്തന്നെയാണ്‌ അശാന്തിയുണ്ടാകുന്നത്‌. ഇപ്പോള്‍ 
ഞാന്‍ എന്തുകൊണ്ട്‌ അശാന്തമാകുന്നു എന്ന്‌ പരിശോധിക്കൂ. നമ്മള്‍ സഹോദരങ്ങളായിരുന്നപ്പോള്‍ 
വളരെ സ്നേഹമായിരുന്നു. ഇപ്പോള്‍ അതേ അച്ഛന്‍ വീണ്ടും വന്നിരിക്കുന്നു. സ്വയം ആത്മാവാണ്‌ പര 
സ്പരം സഹോദരങ്ങളാണ്‌ എന്ന്‌ മനസ്സിലാക്കൂ എന്ന്‌ പറയുന്നു. പരസ്പരം സ്നേഹം വെക്കൂ. 
ദേഹാഭിമാനത്തില്‍ വരുന്നതുകൊണ്ട്‌ പരസ്പരം ദുര്‍ബ്ബലതകള്‍ കാണുന്നു. ബാബ പറയുന്നു നിങ്ങള്‍ 
ഉയര്‍ന്ന പദവി നേടുന്നതിനു വേണ്ടി സ്വന്തം പുരുഷാർത്ഥം ചെയ്യു. നമ്മെ സമ്പൂര്‍ണ്ണമാക്കുന്ന സമ്പത്ത്‌ 
നമ്മുക്ക്‌ ബാബയാണ്‌ തന്നത്‌ എന്ന്‌ നിങ്ങള്‍ക്കറിയാം. ഇപ്പോള്‍ വീണ്ടും ബാബ വന്നിരിക്കുന്നു എങ്കില്‍ 
എന്തുകൊണ്ട്‌ ആ ബാബയുടെ മതമനുസരിച്ച്‌ നടന്ന്‌ വീണ്ടും പൂര്‍ണ്ണമായ സമ്പത്തെടുത്തുകൂടാ. നമ്മള്‍ 
തന്നെയായിരുന്നു ദേവതമാര്‍ പിന്നീട്‌ 84 ജന്മമെടുത്തു. 


നിങ്ങള്‍ മധുര മധുരമായ കുട്ടികള്‍ എത്ര ദൃഡ്ദതയുള്ളവരായിരുന്നു. യാതൊരു അഭിപ്രായ വ്യത്യാസവും 
ഉണ്ടായിരുന്നില്ല. ആരുടെ നിന്ദയും ചെയ്തിരുന്നില്ല. ഇപ്പോള്‍ ചെറിയ ചെറിയ ദുര്‍ബ്ലലതകള്‍ ഉണ്ട്‌ 
അവയെല്ലാം പുറത്ത്‌ കളയണം. നമ്മളെല്ലാം സഹോദരരാണ്‌. ഒരു ബാബയെത്തന്നെ ഓര്‍മ്മിക്കണം. 
ഞങ്ങള്‍ക്ക്‌ സതോപ്രധാനമാകണം എന്നതില്‍ മാത്രം ശ്രദ്ധവെയ്ക്കു. ഇന്നയാള്‍ ഇങ്ങിനേയാണ്‌, ഇവര്‍ 
ഇങ്ങിനെ ചെയ്തു - ഈ കാര്യങ്ങളെല്ലാം മറക്കണം. ബാബ പറയുന്നു ഇവയെല്ലാം ഉപേക്ഷിക്കൂ, സ്വയം 
ആത്മാവെന്ന്‌ മനസ്സിലാക്കൂ. ഇപ്പോള്‍ സതോപ്രധാനമാകുന്നതിന്‌ വേണ്ടി പുരുഷാർത്ഥം ചെയ്യൂ. 
ദേഹാഭിമാനത്തില്‍ വരുന്നതുകൊണ്ട്‌ തന്നേയാണ്‌ അവഗുണങ്ങള്‍ കാണുന്നത്‌. സ്വയം ആത്മാവെന്ന്‌ 
മനസ്സിലാക്കി ബാബയെ ഓര്‍മ്മിക്കൂ. സഹോദരങ്ങളാണ്‌ എന്ന ദൃഷ്ടിയുണ്ടെങ്കില്‍ ഗുണങ്ങള്‍ മാത്രം 
കാണും. എല്ലാവരേയും ഗുണവാനാക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യു. തലതിരിഞ്ഞ യാതൊന്നും ചെയ്യരുത്‌. 
ചിലര്‍ തമോ അഥവാ രജോപ്രധാനമാണ്‌, അതിനാല്‍ തീര്‍ച്ചയായും അവരുടെ പെരുമാറ്റം 
അങ്ങിനെതന്നെയായിരിക്കും എന്ന്‌ മനസ്സിലാക്കുന്നു. ഏറ്റവും കൂടുതല്‍ ഗുണമുള്ളത്‌ ബാബയിലാണ്‌. 
അതിനാല്‍ ആ ബാബയില്‍ നിന്ന്‌ തന്നെ ഗുണം ഗ്രഹിക്കൂ, മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കൂ. 
അവഗുണങ്ങളെ ഉപേക്ഷിച്ച്‌, ഗുണം ധാരണ ചെയ്യു. ബാബ എത്ര ഗുണവാനാക്കിത്തീര്‍ക്കുന്നു. നിങ്ങള്‍ 
കുട്ടികളും എനിക്ക്‌ സമാനം ഗുണവാനാകണം എന്ന്‌ പറയുന്നു. ബാബ സുഖദായിയാണ്‌. നമ്മുക്കും 
സുഖദായിയാകണം. ഞങ്ങള്‍ക്ക്‌ സതോപ്രധാനമാകണം എന്ന നിശ്ചയമുണ്ടാകണം. മറ്റ്‌ കാര്യങ്ങളൊന്നും 
കേള്‍ക്കരുത്‌, നിന്ദ ചെയ്യരുത്‌. എല്ലാവരിലും എന്തെങ്കിലും ദുര്‍ബ്ബലതയുണ്ട്‌. മനസ്സിലാക്കാന്‍ 
സാധിക്കാത്തതായിരിക്കും ദുര്‍ബ്ബലതകളും. ഇവരില്‍ ദുര്‍ബ്ലതകളുണ്ടെന്ന്‌ മറ്റുള്ളവര്‍ മനസ്സിലാക്കും. 
അവര്‍ സ്വയം വളരെ നല്ലവരെന്ന്‌ കരുതും. എന്നാല്‍ എന്തെങ്കിലും തലതിരിഞ്ഞ വാക്കുകള്‍ സംസാരിക്കും. 
സതോപ്രധാന അവസ്ഥയില്‍ ഈ കാര്യങ്ങള്‍ ഉണ്ടാകുന്നില്ല. ഇവിടെ ദുര്‍ബ്ബലതകളുണ്ട്‌, എന്നാല്‍ 
മനസ്സിലാക്കാത്തത്‌ കാരണം സ്വയം മധുരമായി സംസാരിക്കുന്നവര്‍ എന്ന്‌ കരുതുന്നു. ബാബ പറയുന്നു 
നിങ്ങളേയെല്ലാം മധുരമാക്കി മാറ്റാന്‍ വേണ്ടി വന്ന ഞാന്‍ മാത്രമാണ്‌ മധുരമായി സംസാരിക്കുന്നത്‌. 
ഇപ്പോള്‍ അവഗുണങ്ങളെല്ലാം ഉപേക്ഷിക്കൂ. സ്വന്തം നാഡി നോക്കൂ, നമ്മള്‍ എത്രത്തോളം മധുര മധുരമായ 
ആത്മീയ അച്ഛനെ സ്നേഹത്തോടെ ഓര്‍മ്മിക്കുന്നുണ്ട്‌. എത്രമാത്രം സ്വയം മനസ്സിലാക്കുന്നുവോ അത്രയും 
മറ്റുളളവര്‍ക്കും മനസ്സിലാക്കിക്കൊടുക്കുന്നു. ദേഹാഭിമാനത്തില്‍ വരുന്നതുകൊണ്ട്‌ യാതൊരു 
പ്രയോജനവും ഇല്ല. ലോകം തമോപ്രധാനമാണെന്ന മുഖ്യമായ കാര്യം മനസ്സിലാക്കി ക്കൊടുക്കണം. 
സതോപ്രധാനമായിരുന്നപ്പോള്‍ ദേവതമാരുടെ രാജ്യമായിരുന്നു. ഇപ്പോള്‍ 84 ജന്മങ്ങളിലെ കണക്ക്‌ 
തമോപ്രധാനമാക്കിമാറ്റി, ഇപ്പോള്‍ വീണ്ടും സതോപ്രധാനമാകണം. ഭാരതവാസികള്‍ തന്നേയാണ്‌ 
തമോപ്രധാനമാകുന്നത്‌ അവര്‍ തന്നേയാണ്‌ സതോപ്രധാനവും ആകുന്നത്‌. മറ്റാരേയും സതോപ്രധാനം 
എന്ന്‌ പറയുക സാധ്യമല്ല. സത്യയുഗത്തില്‍ മറ്റ്‌ ധര്‍മ്മങ്ങളൊന്നും ഉണ്ടാകില്ല. ബാബ പറയുന്നു നിങ്ങള്‍ 
അനേക തവണ തമോപ്രധാനത്തില്‍ നിന്ന്‌ സതോപ്രധാനമായി, ഇപ്പോള്‍ വീണ്ടും ആകൂ. ശ്രീമതമനുസരിച്ച്‌ 
നടന്ന്‌ എന്നെ ഓര്‍മ്മിക്കൂ. ചിന്ത മുഴുവന്‍ ഇതായിരിക്കണം. തലയില്‍ പാപം വളരെ ഉണ്ട്‌, ബാബ ഇപ്പോള്‍ 
നമ്മെ ഉണര്‍ത്തുന്നു. ദേവതമാരുടെ മുന്നില്‍ ചെന്ന്‌ ഞങ്ങള്‍ വികാരികളാണെന്ന്‌ പറയുന്നു കാരണം 
ദേവതമാരില്‍ പവിത്രതയുടെ ആകര്‍ഷണമുണ്ട്‌ അതിനാല്‍ അവരുടെ മുന്നില്‍ ചെന്ന്‌ പറയുന്നു വീട്ടില്‍ 
ചെന്ന്‌ മറക്കുകയും ചെയ്യുന്നു. ദേവതമാരുടെ മുന്നില്‍ ചെല്ലുമ്പോള്‍ സ്വയം വെറുപ്പ്‌ തോന്നുന്നു. വീട്ടില്‍ 


ചെല്ലുമ്പോള്‍ യാതൊരു വെറുപ്പുമില്ല. ഇവരെ ആരാണ്‌ ഇങ്ങിനെ ആക്കിയത്‌ എന്ന ചിന്ത പോലും 

ഉണ്ടാകുന്നില്ല. ഇപ്പോള്‍ ബാബ പറയുന്നു - ദേവതയാകണമെങ്കില്‍ തീര്‍ച്ചയായും ഈ പഠിപ്പ്‌ പഠിക്കൂ. 

ശ്രീമതമനുസരിച്ച്‌ നടക്കേണ്ടതുണ്ട്‌. ഏറ്റവും ആദ്യം ബാബ പറയുന്നു സ്വയത്തെ സതോപ്രധാനമാക്കണം 
അതിനാല്‍ എന്നെ മാത്രം ഓര്‍മ്മിക്കൂ മറ്റ്‌ വഴക്കുകളും ലഹളകളും ഉണ്ടാക്കാതിരിക്കൂ. ഞങ്ങള്‍ക്കിങ്ങനെ 

ആയിത്തീരണം എന്ന്‌ സ്വയം നിശ്ചയം വെക്കൂ. ബാബ പറയുന്നു നിങ്ങള്‍ തന്നേയായിരുന്നു ആദിസനാതന 
ദേവീ ദേവതാ ധര്‍മ്മത്തിലുള്ളവര്‍ പിന്നീട്‌ എവിടെപ്പോയി! 84 ജന്മങ്ങളുടെ കഥയും ഇവരുടേത്‌ തന്നേയാണ്‌ 
എഴുതിയിട്ടുള്ളത്‌. ഇപ്പോള്‍ ഞങ്ങള്‍ക്കങ്ങിനെ ആയിത്തീരണം. ദൈവീക ഗുണം ധാരണ ചെയ്യണം. 

സഹോദരര്‍ എന്ന്‌ മനസ്സിലാക്കി ബാബയെ ഓര്‍മ്മിക്കണം. ബാബയില്‍ നിന്ന്‌ സമ്പത്തെടുക്കണം. നിന്ദയും 
സ്തുതിയും ചെയ്താണ്‌ വന്നത്‌ എന്നത്‌ ബുദ്ധിയില്‍ വരണം. വാസ്തവത്തില്‍ സ്തുതിയില്ല, നിന്ദയാണ്‌. 

ഒരു ഭാഗത്ത്‌ ആരുടെ മഹിമയാണോ ചെയ്യുന്നത്‌ മറുഭാഗത്ത്‌ അവരുടെതന്നെ നിന്ദയും ചെയ്യുന്നു കാരണം 
മനസ്സിലാക്കുന്നില്ല, ഒരു ഭാഗത്ത്‌ ബാബയുടെ മഹിമ ചെയ്യുന്നു മറുഭാഗത്ത്‌ സര്‍വ്വവ്യാപീ എന്നും പറയുന്നു. 
തൂണിലും തുരുമ്പിലും പരമാത്മാവുണ്ട്‌ എന്ന്‌ പറയുന്നതിലൂടെ വിവേക ശൂന്യരായിത്തീര്‍ന്നു. 

വിനാശകാലത്ത്‌ ബുദ്ധി വിപരീതമാകുന്നു അവരുടെ വിനാശമുണ്ടാകുന്നു, വിനാശകാലത്ത്‌ പ്രീതബുദ്ധി 

വെയ്ക്കുന്നവര്‍ വിജയിക്കുന്നു. 


എത്രത്തോളം സാധിക്കുന്നുവോ അത്രയും ബാബയെ ഓര്‍മ്മിക്കുന്നതിന്‌ പരിശ്രമിക്കണം. മുമ്പും 
ഓര്‍മ്മിച്ചിരുന്നു, എന്നാല്‍ അത്‌ വ്ൃഭിചാരീ ഓര്‍മ്മയായിരുന്നു. ധരാളം പേരെ ഓര്‍മ്മിച്ചിരുന്നു. ഇപ്പോള്‍ 
ബാബ പറയുന്നു അവ്യഭിചാരീ ഓര്‍മ്മയില്‍ ഇരിക്കൂ. എന്നെ മാത്രം ഓര്‍മ്മിക്കൂ. നിങ്ങള്‍ ഓര്‍മ്മിച്ച്‌ വന്ന 
ധാരാളം ചിത്രങ്ങള്‍ ഭക്തിമാര്‍ഗ്ഗത്തിലുണ്ട്‌. ഇപ്പോള്‍ വീണ്ടും സതോപ്രധാനമാകണം. അവിടെ ഭക്തി 
മാര്‍ഗ്ഗം തന്നെയില്ല അതിനാല്‍ ഓര്‍മ്മിക്കേണ്ടി വരുന്നില്ല. ബാബ പറയുന്നു നമ്മുക്ക്‌ എങ്ങിനെ 
സതോപ്രധാനമാകാം എന്ന ലക്ഷ്യം വെക്കൂ. ഈ സൃഷ്ടി ച്രകം എങ്ങിനെ കറങ്ങുന്നു എന്ന ജ്ഞാനം 
ലഭിച്ചു, അത്‌ സഹജമാണ്‌. ശരി, ചിലര്‍ക്ക്‌ നമ്മള്‍ എങ്ങിനെ തമോപ്രധാനത്തില്‍ നിന്ന്‌ സതോപ്രധാനമാകും 
എന്ന്‌ മുഖത്തിലൂടെ മനസ്സിലാക്കിക്കൊടുക്കാന്‍ സാധിക്കുന്നില്ല, എന്നാല്‍ ബുദ്ധിയില്‍ തീര്‍ച്ചയായും 
വരുന്നു, ഇപ്പോള്‍ തീര്‍ച്ചയായും വീണ്ടും സതോപ്രധാനമാകണം. ആര്‍ക്കെങ്കിലും സംസാരിക്കാന്‍ 
സാധിക്കില്ല എങ്കില്‍ പറയും എന്റെ ഭാഗ്യം അത്രയേയുള്ളു. ഭാവിയും ഉണ്ട്‌. ബാബ വളരെ സഹജമായ 
ഉപായം പറഞ്ഞുതന്നിട്ടുണ്ട്‌ - ബാഡ്ജ്‌ ഇപയോഗിച്ച്‌ മനസ്സിലാക്കിക്കൊടുക്കുക എളുപ്പമാണ്‌, ഇത്‌ 
പരിധിയില്ലാത്ത അച്ഛനാണ്‌. ഈ അച്ഛനില്‍ നിന്നുതന്നെയാണ്‌ സമ്പത്ത്‌ ലഭിക്കുന്നത്‌. ബാബ തീര്‍ച്ചയായും 
സ്വര്‍ഗ്ഗത്തിന്റെ സ്ഥാപന ചെയ്യും. തീര്‍ച്ചയായും അത്‌ ഇവിടെത്തന്നേയാണ്‌ ചെയ്യുന്നത്‌. ശിവജയന്തി 
എന്നാല്‍ സ്വര്‍ഗ്ഗത്തിന്റെ ജയന്തി. സ്വര്‍ഗ്ഗത്തില്‍ ദേവീ ദേവതമാരാണ്‌, അവരെങ്ങിനെ ദേവതയായിത്തീര്‍ന്നു? 
അവര്‍ ഈ പുരുഷോത്തമ സംഗമയുഗത്തിലെ പഠിപ്പിലൂടെ ആയിത്തീര്‍ന്നു. നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ജ്ഞാനം 
ലഭിച്ചു ഇനി മറ്റുള്ളവര്‍ക്കും ഈ ജ്ഞാനം നല്‍കണം. നിങ്ങളുടേത്‌ സഹജ ജ്ഞാനമാണ്‌, സഹജ 
യോഗമാണ്‌, സഹജമായ സമ്പത്താണ്‌. എന്നാല്‍ ഇവിടെ നയാപൈസയുടെ സമ്പത്തുപോലും 
എടുക്കാത്തവരുമുണ്ട്‌, കോടികളുടെ സമ്പത്തെടുക്കുന്നവരും ഉണ്ട്‌. എല്ലാം പഠിപ്പിന്റെ ആധാരത്തിലാണ്‌. 
ഓര്‍മ്മയുടെ യാത്രയിലൂടെ മറ്റെല്ലാ കാര്യങ്ങളും മറക്കൂ. ഇവര്‍ ഇങ്ങിനെയാണ്‌.......ഇതില്‍ സമയം 
പാഴാക്കാതിരിക്കൂ. ലക്ഷ്യം വളരെ ഉയര്‍ന്നതാണ്‌. സതോപ്രധാനമാകുന്നതില്‍ തന്നെയാണ്‌ മായ 
വിഘ്നങ്ങളുണ്ടാക്കുന്നത്‌. പഠിപ്പില്‍ വിഘ്നം ഉണ്ടാക്കുന്നില്ല. ബാബ പറയുന്നു നിങ്ങള്‍ക്ക്‌ എത്ര 
സ്നേഹമുണ്ട്‌ എന്ന്‌ സ്വയം നോക്കൂ. ബാബയുമായി ഒട്ടിയിരിക്കുന്നത്ര സ്നേഹം വേണം. പഠിപ്പിക്കുന്നത്‌ 
ബാബയാണ്‌. ബ്രഹ്മാബാബയുടെ ആത്മാവ്‌ പഠിപ്പിക്കുന്നില്ല, (ബഹ്മാബാബയും പഠിക്കുന്നു. ബാബാ അങ്ങ്‌ 
ഞങ്ങളെ എത്രത്തോളം വിവേകശാലികളാക്കുന്നു. ഉയര്‍ന്നതിലും ഉയര്‍ന്നത്‌ ബാബയാണ്‌ പിന്നീട്‌ മനുഷ്യ 
സൃഷ്ടിയില്‍ ഞങ്ങളെ എത്ര ഉയര്‍ന്നവരാക്കിത്തീര്‍ക്കുന്നു. ഇങ്ങിനെ ഉള്ളില്‍ ബാബയുടെ മഹിമ ചെയ്യണം. 
ബാബാ അങ്ങ്‌ എത്ര അത്ഭുതം കാണിക്കുന്നു. ബാബ പറയുന്നു - കുട്ടികളേ, നിങ്ങള്‍ വീണ്ടും സ്വന്തം 
രാജ്യമെടുക്കു, സന്തോഷത്തോടെ എന്നെ മാത്രം ഓര്‍മ്മിക്കൂ. സ്വയം ചോദിക്കണം - ഞാന്‍ ബാബയെ 
എത്ര ഓര്‍മ്മിക്കുന്നു. സന്തോഷം പോലൊരു പോഷകാഹാരമില്ല എന്ന്‌ പറയാറുണ്ട്‌. ബാബയെ ലഭിക്കുക 
എന്നതും സന്തോഷമാണ്‌ എന്നാല്‍ അത്രയും സന്തോഷം കുട്ടികളില്‍ കാണുന്നില്ല. ഇല്ലെങ്കില്‍ വളരെ 
സന്തോഷത്തോടെ ഇരിക്കണം എന്ന്‌ വിവേകം പറയേണ്ടതാണ്‌. ഈ പഠിപ്പിലൂടെ നമ്മള്‍ രാജാവാകുന്നു. 
നമ്മള്‍ പരിധിയില്ലാത്ത അച്ഛന്റെ മക്കളാണ്‌. പരമമായ ബാബ നമ്മെ പഠിപ്പിക്കുന്നു ബാബ എത്ര 
കൃപാലുവാണ്‌, എങ്ങിനെ ഇരുന്ന്‌ നിങ്ങള്‍ കുട്ടികളെ പുതിയ പുതിയ കാര്യങ്ങള്‍ കേള്‍പ്പിക്കുന്നു. മറ്റാരുടെ 
ബുദ്ധിയിലും ഇല്ലാത്ത പുതിയ പുതിയ കാര്യങ്ങള്‍ ഇപ്പോള്‍ നിങ്ങള്‍ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്‌. ശരി ! 


വളരെക്കാലത്തെ വേര്‍പാടിന്‌ ശേഷം തിരിച്ച്‌ കിട്ടിയ മധുര മധുരമായ ഓമന സന്താനങ്ങളെ പ്രതി മാതാവും 
പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്ക്കാരം. 


ധാരണയ്ക്കുള്ള മുഖ്യസാരം - 


1) ദേഹീ അഭിമാനീ അവസ്ഥ ധാരണ ചെയ്ത്‌ സുഖദായിയായിത്തീരണം. ആരുടേയും കുറവുകളെ 
കാണരുത്‌. പരസ്പരം വളരെ സ്നേഹത്തോടെ ഇരിക്കണം, അഭിപ്രായ വ്യത്യാസത്തില്‍ വരരുത്‌. 


2) മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച്‌ ഒരേയൊരു ബാബയില്‍ നിന്ന്‌ ഗുണങ്ങള്‍ ഗ്രഹിക്കണം. 
സതോപ്രധാനമാകുന്നതിനുള്ള ലക്ഷ്യം വെക്കണം. ആരുടെ കാര്യവും കേള്‍ക്കരുത്‌, നിന്ദ ചെയ്യരുത്‌. 
തത്തയെപ്പോലാകരുത്‌. 


വരദാനം - എന്റേത്‌ എന്നതിനെ ബാബയില്‍ സമര്‍പ്പിക്കുന്ന നിരന്തര യോഗിയും 
സഹജയോഗിയുമായി ഭവിക്കട്ടെ! 


ഏതു കുട്ടികള്‍ക്കാണോ ഓരോ ശ്വാസത്തിലും ബാബയോട്‌ സ്നേഹമുളളത്‌ ഓരോ ശ്വാസത്തിലും 
ബാബാ ബാബാ എന്നുള്ളത്‌ അവര്‍ക്ക്‌ യോഗത്തിന്‌ പരിശ്രമിക്കേണ്ടി വരില്ല. ഒരിക്കലും മുഖത്തില്‍ നിന്ന്‌ 
ഞാന്‍ എന്ന ശബ്ദം പുറത്ത്‌ വരില്ല എന്നതാണ്‌ ഓര്‍മ്മയുടെ തെളിവ്‌. ബാബാ ബാബാ എന്ന്‌ മാത്രം 
പുറത്ത്‌ വരും. എന്റെ എന്നത്‌ ബാബയില്‍ സമര്‍പ്പിതമാകും. ബാബ നട്ടെല്ലാണ്‌, ബാബ ചെയ്യിച്ചു, ബാബ 
സദാ കൂടെയുണ്ട്‌, ബാബ കൂടെയിരിക്കണം, കഴിക്കണം, നടക്കണം, ചുറ്റികറങ്ങണം.......... ഈ ഇമര്‍ജ്‌ 
രൂപം സ്മൃതിയിലുണ്ട്‌ എങ്കില്‍ പറയാം സഹജയോഗി. 


സ്ലോഗന്‍ - ഞാന്‍ ഞാന്‍ എന്ന്‌ പറയുക അര്‍ത്ഥം മായയാകുന്ന പൂച്ചയെ ആഹ്വാനം 
ചെയ്യലാണ്‌. 


